Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL /TV ( N )/ 12/ 2009 - 2011 


V 
GOVERNA 


സം 


er at 


KERALA 


M 


त्यप 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th February 2010 
2010 ഫെബ്രുവരി 16 
27th Magha 1931 
| 1931 മാഘം 27 


- No. 1 


വാല്യം 55 


നമ്പർ 


അങ്കമാലി സബ് രജിസ്ട്രാർ ആഫീസിൽ നിന്നും 

പരസ്യപ്പെടുത്തുന്നത്. 


വരുന്ന തർക്കങ്ങളോ ആക്ഷേപങ്ങളോ ഗൗനിക്കുന്നതല്ലാത്ത 
തുമാണ്. 


( ഒപ്പ്) 


സബ് രജിസ്ട്രാർ ആഫീസ്, 
അങ്കമാലി. 

സബ് രജിസ്ട്രാർ. 


- എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ മറ്റൂർ 
വില്ലേജിൽ തോട്ടകം കരയിൽ നെടുവേലി പരമേശ്വരൻ ഭാര്യ 
സ്വസ്ഥം എൺപത്തിമൂന്ന് വയസ്സുള്ള മാധവി സ്വമനസ്സാലേയും 
സ്വബുദ്ധിയോടും പരപ്രേരണ കൂടാതെയും തന്റെ ഏകമകനായ 
ടി വില്ലേജ്, ടി കരയിൽ പരമേശ്വരൻ മകൻ കൃഷി അറുപത്തിമൂന്ന് 
വയസ്സുള്ള സുബ്രഹ്മണ്യൻ പേർക്ക് തനിക്കവകാശപ്പെട്ടതും 

കൈവശത്തിലുള്ളതുമായ ടി വിൽപത്രം തന്റെ കാലശേഷം 
മകനായ സുബ്രഹ്മണ്യന് അവകാശപ്പെടുത്തിക്കൊണ്ട് 
4- 6-2007- ൽ ഒരു വിൽപ്രതം എഴുതി ഒപ്പിട്ടുവച്ചിട്ടുള്ളതും 
എന്നാൽ ടി വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുമാകുന്നു . 


- ടി മാധവി മരണപ്പെട്ടുപോയി എന്നും ടിയാൾ എഴുതി 
തയ്യാറാക്കിയിട്ടുള്ള വിൽപത്രം രജിസ്റ്റർ ചെയ്തു തരണമെന്നും 
മൊഴി ബോധിപ്പിച്ചിട്ടുള്ളതും ടി വിൽപത്രം ഈ ആഫീസിൽ 
1- 1- 2010 - ൽ III -ാം പുസ്തകത്തിൽ P1/ 2010 -ാം നമ്പരായി 
സ്വീകരിച്ച് 2010 - ലെ 1 -ാം നമ്പർ വിൽപത കേസായി ഈ 
ആഫീസിൽ മേൽ നടപടിക്കായി സൂക്ഷിച്ചിട്ടുള്ളതുമാകുന്നു . 

- ടി വിൽപ്രതം രജിസ്റ്റർ ചെയ്യുന്നതു സംബ ന്ധിച്ച് 
രജിസ്ട്രേഷൻ ആക്ട് 41 ( 2) വകുപ്പു പ്രകാരവും മറ്റുമുള്ള 
വിചാരണ 2010-ാമാണ്ട് മേയ് മാസം 12 -ാം തീയതി പകൽ 
3 മണിക്ക് നട ത്തു വാൻ നിശ്ചയിച്ചിരിക്കു ന്ന തി നാൽ ടി 
വിൽപത്രം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
തർക്കമോ ആക്ഷേപമോ ഉള്ളപക്ഷം ആയത് വിചാരണ ദിവ 
സം നേരിട്ടോ കമപകാരമോ അധികാരപ്പെടുത്തിയ ആൾ 
മുഖേനയോ കൃത്യസമയത്ത് ഈ ആഫീസിൽ ഹാജരാക്കി 
യഥാവിധി ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും അതി നു ശേഷം 


